Kerala Gazette No. 51 dated 24th December 2013. 


PART I 


Section iii 


ക ക 


GOVES 


ERNMENT 


ക 


ം . വക ഒ 

T OF KERA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 22657 / ലെഗ്. എ2/ 2011 / നിയമം. 


2013 ഒക്ടോബർ 18 
തിരുവനന്തപുരം, 

1935 ആശ്വിനം 26. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 സെപ്റ്റംബർ 27 -ാം തീയതി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

- സി . രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013- ലെ 32 -ാം ആക്റ്റ് 
2013 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ആക്റ്റ് 

1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്റ്റ് , കേരള 
സംസ്ഥാനത്തിനുള്ള അതിന്റെ ബാധകതയിൽ, 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക . - 1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്റ്റ്, ഇതിനുശേഷം കാണപ്പെടുന്ന 
ആവശ്യങ്ങൾക്കായി, കേരള സംസ്ഥാനത്തിനുള്ള അതിന്റെ ബാധകതയിൽ, വീണ്ടും 
ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ താഴെപ്പറയുംപ്രകാരം 
നിയമം ഉണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. ( 1) ഈ ആക്റ്റിന് 2013 - ലെ 
ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


(2 ) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


( 3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . I -ാം പട്ടികയ്ക്ക് പകരം പുതിയ പട്ടിക ചേർക്കൽ. - 1932 - ലെ ഇൻഡ്യൻ 
പങ്കാളിത്ത ആക്ടിലെ ( 1932 - ലെ 9 -ാം കേന്ദ്ര ആക്ട്), I -ാം പട്ടികയ്ക്ക് പകരം താഴെ 
പറയുന്ന പട്ടിക ചേർക്കേണ്ടതാണ്, അതായത് 


“ പട്ടിക I 

പരമാവധി ഫീസ് 
| [ 71 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് കാണുക) 


ഫീസ് കൊടുക്കേണ്ടത് ഏത് 
രേഖയെയോ കൃത്യത്തെയോ 
സംബന്ധിച്ചാണെന്ന് 


പരമാവധി ഫീസ് 


(1) 


( 2 ) 


അഞ്ഞൂറ് രൂപ 


58 -ാം വകുപ്പിൻകീഴിലുള്ള പ്രസ്താവന 
60 -ാം വകുപ്പിൻകീഴിലുള്ള പ്രസ്താവന 


ഇരുന്നൂറ് രൂപ 


61 -ാം വകുപ്പിൻകീഴിലുള്ള അറിയിപ്പ് 


ഇരുന്നൂറ്രൂപ 


ഇരുന്നൂറ്രൂപ 


ഇരുന്നൂറ്രൂപ 


ഇരുന്നൂറ് രൂപ 


62 -ാം വകുപ്പിൻകീഴിലുള്ള അറിയിപ്പ് 
63 -ാം വകുപ്പിൻകീഴിലുള്ള നോട്ടീസ് 
64 -ാം വകുപ്പിൻകീഴിലുള്ള അപേക്ഷ 
66 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാരം 
ഫോമുകളുടെ രജിസ്റ്ററിന്റെ പരിശോധന 
66 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പ് പ്രകാരം 
ഒരു ഫേമിനെ സംബന്ധിക്കുന്ന 
രേഖകളുടെ പരിശോധന 
ഫോമുകളുടെ രജിസ്റ്ററിൽ നിന്നുള്ള 
പകർപ്പുകൾ 


രജിസ്റ്ററിന്റെ ഒരു വാല്യം 
പരിശോധിക്കുന്നതിന് അമ്പത് രൂപ 
ഒരു ഫേമിനെ സംബന്ധിക്കുന്ന 
എല്ലാ രേഖകളും പരിശോധിക്കുന്ന 
തിന് നൂറ് രൂപ. 
ഓരോ നൂറ് വാക്കുകൾക്കോ 
അതിന്റെ ഭാഗത്തിനോ നൂറ് രൂപ. . 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


